54 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


80 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാമർശിച്ചവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത അവകാ 
ശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഗോപാലപിള്ള 

പിതാവ് 
പരേത അവിവാഹിതയായി മരണപ്പെട്ടിട്ടുള്ളതിനാലും 
പരേ ത യുടെ മാതാവ് ജീവിച്ചിരിപ്പില്ലാത്ത തി നാലും , ടി 
പരേതയ്ക്ക് അവിവാഹിതരായ സഹോദരങ്ങളില്ലാത്തതിനാലും 
ടി ആനുകൂല്യം കൈപ്പറ്റുന്നതിന് മേൽപ്പറഞ്ഞ കക്ഷിമാത്രമാണ് 
പരേതയുടെ അവകാശി എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ട 
താണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കുട്ടനാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Chenganur Taluk 


3 


പരസ്യം 


( 1 ) 


നമ്പർ സി8-830012020 . 


2020 ഡിസംബർ 29 . 


ചെങ്ങന്നൂർ താലൂക്കിൽ മാന്നാർ വില്ലേജിൽ കുളഞ്ഞിക്കാരാഴ 
മുറിയിൽ കുളത്തിന്റെ തെക്കേതിൽ വീട്ടിൽ ഉല്ലാസ് , ജി . 
എന്നയാൾ 23-9-2020 -ാം തീയതി മരിച്ചുപോയെന്നും ടിയാന്റെ 
പേരിലുള്ള വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ടിയിൽ ആശാ ഉല്ലാസ് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ മാന്നാർ വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 23-9-2020 തീയതി മരിച്ചു 
പോയതാണെന്നും പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
5 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ സി8-6173 / 2020 . 

2020 ഡിസംബർ 29 . 
ചെങ്ങന്നൂർ താലൂക്കിൽ ചെറിയനാട് വില്ലേജിൽ ഇടവക്കാട്ട് 
മുറിയിൽ ഇഞ്ചത്തോട്ടത്തിൽ വീട്ടിൽ ഇ . കെ . ശാമുവേൽ 
എന്നയാൾ 12-8-2019 -ാം തീയതി മരിച്ചുപോയെന്നും ടിയാന്റെ 
പേരിലുള്ള വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട് 

പര തന്റെ 

മകൻ 

ടിയിൽ 
ബിജു ശാമുവേൽ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ചെറിയനാട് 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
12-8-2019 -ാം തീയതി മരിച്ചു പോയതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയു ന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബസ്ഥം 


1 


മകൻ 


49 


പേര് 


ബിജു ശാമുവേൽ 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


2 


23 


ജിഷ് ബാബു 
ജിബിൻ പി . ബാബു 


കൊച്ചു മകൾ 
കൊച്ചു മകൻ 


3 


19 


1 


സരസ്വതിയമ്മ 


മാതാവ് 


67 


2 


ആശാ ഉല്ലാസ് 


ഭാര്യ 


35 


3 


അവന്തിക 


മകൾ 


14 


പരേതന്റെ ഭാര്യ മകൾ , എന്നിവർ ജീവിച്ചിരിപ്പില്ലാത്തതി 
നാൽ , ടി ആനുകൂല്യം കൈപ്പറ്റുന്നതിന് മേൽപ്പറഞ്ഞവർ ആണ് 
പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ട 
താണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


4 


അനന്തിക 


12 


>> 


5 


ബേബി ആദ്വിക 


114 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികൾ എന്നുള്ള 
തിന് അവകാശസർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ സി8-7080 / 2020 . 


2020 ഡിസംബർ 29 . 


നമ്പർ സി8-7995 2020 . 


2020 ഡിസംബർ 29 . 


ചെങ്ങന്നൂർ താലൂക്കിൽ പാണ്ടനാട് വില്ലേജിൽ കീഴ്വന്മഴി 
മുറി യിൽ വാക്ക യിൽ വീട്ടിൽ മിനി , വി . ജി . എന്നവർ 
24-3-2020 -ാം തീയതി മരിച്ചുപോയെന്നും ടിയാളുടെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
പിതാവ് ടിയിൽ ഗോപാലപിള്ള സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
പാണ്ടനാട് വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാ ൾ 24-3-2020 തീയ തി മരിച്ചു പോ യതാ ണെന്നും 
പരേ തയുടെ അ വ കാ ശി കളായി താഴെപ്പറ യു ന്ന 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ചെങ്ങന്നൂർ താലൂക്കിൽ കുരട്ടിശ്ശേരി വില്ലേജിൽ പാവുക്കര 
മുറി യിൽ കടമ്പാട്ട് ഷിജു മ ൻ സിലിൽ വീട്ടിൽ 
എം . കെ . മജീദ് എന്നയാൾ 25-4-2020 -ാം തീയതി മരിച്ചു 
പോയെന്നും ടിയാന്റെ പേരിലുള്ള വിവിധ ആവശ്യത്തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ടിയിൽ ലലാ മജീദ് സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
കുരട്ടിശ്ശേരി വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 25-4-2020 -ാം തീയതി മരിച്ചു പോയതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 2 പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


ബം 


1 


ലൈലാ മജീദ് 


ഭാര്യ 


62 


2 


ഷിജു , എം . 


മകൻ 


40 


304 


55 


( 2 ) 


നമ്പർ സി1-11475 2020 . 


2020 ഡിസംബർ 22 . 


ത ഴ ക ര 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാലും ടി 
പരേതന് അവിവാഹിതരായ സഹോദരങ്ങളില്ലാത്തതിനാലും ടി 
ആനുകൂല്യം കൈപ്പറ്റുന്നതിന് മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ 
അവകാശികൾ എന്നുള്ളതിന് അവകാശസർട്ടിഫിക്കറ്റ് കൊടുക്കു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാ ലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മാ വ ലി ക്കര താ ലൂ ക്കിൽ 

വില്ലേജിൽ 
തഴ ക്ക ര മുറി യിൽ കരി പോൺ തെക്കേ തിൽ വീട്ടിൽ 
റിനു പി . റോയി 28-9-2020 - ൽ മരിച്ചു പോയിട്ടുള്ളതിനാൽ 
അവകാശിയെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ മാതാവ് ബിന്ദു റോയി ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേൽ തഴക്കര വില്ലേജാഫീ സർ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിവരുത്തിയ രേഖകൾ പരിശോധിച്ച 
തിൽ നിന്നും പരേ തന്റെ നിയ മ പ ര മാ യ അവ കാ ശികൾ 
താഴെപ്പറയുന്നവരാണെന്ന് കാണുന്നു . 


താലൂക്കാഫീസ് , 
ചെങ്ങന്നൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബം 


റോയി ഫിലിപ്പ് 


പിതാവ് 


45 


Mavelikkara Taluk 


പരസ്യം 


പരേ തൻ അവി വാ ഹി തൻ ആ യി രു ന്നു . ആക യാൽ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന 
തിന് പരേതന്റെ പിതാവായ റോയി ഫിലിപ്പ് മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശിയെന്ന് തെളിയിക്കുന്ന ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് പരസ്യതീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമായും 
കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കു 
ന്നതല്ല . 


നമ്പർ സി1-10880 2020 . 


2020 ഡിസംബർ 22 . 


നമ്പർ സി1-11083 2020 . 


2020 ഡിസംബർ 22 , 


മാ വ ലി ക്ക ര താ ലൂ ക്കിൽ വെട്ടി യാർ വില്ലേജിൽ 
അറുനൂറ്റിമംഗലം മുറിയിൽ ' ശബരി ' വീട്ടിൽ അനിൽകുമാർ , സി . 
16-6-2020 - ൽ മരിച്ചു പോ യിട്ടുള്ള തി നാൽ അവ കാശിയെ 
തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ ടിയിൽ ധന്യ കെ . സോമൻ ബോധിപ്പിച്ചുവന്ന അപേക്ഷ 
യിന്മേൽ വെട്ടിയാർ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവരുത്തിയ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും 
പരേതന്റെ നിയമ പരമായ അവകാശികൾ താഴെപ്പറയു ന്ന 
വരാണെന്ന് കാണുന്നു . 


മാവേ ലിക്കര താലൂക്കിൽ മാവേ ലിക്കര വില്ലേജിൽ 
കണ്ടിയൂർ മുറിയിൽ വത്സലാ കോട്ടേജിൽ എസ് . നൈനാൻ 
8-9-2020 - ൽ മരിച്ചുപോയിട്ടുള്ളതിനാൽ അവകാശിയെ തെളിയി 
ക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
ടിയിൽ മോളികുര്യൻ ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്മേൽ 
മാവേലിക്കര വില്ലേജാഫീസർ മുഖാന്തിരം അവകാശവിചാരണ 
നടത്തിവരുത്തിയ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരേതന്റെ 
നിയമ പരമായ അവകാശികൾ താഴെപ്പറ യുന്നവ രാണെന്ന് 
കാണുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


മണിയമ്മ 


കമ 
നമ്പർ 


മാതാവ് 


78 


ബം 


2 


ധന്യ കെ . സോമൻ 


ഭാര്യ 


34 


1 


മോളികുര്യൻ 


ഭാര്യ 


61 


3 


ശബരിനാഥ് , എ . 


മകൻ 


( മൈനർ ) 13 


2 


മകൾ 


അനു അന്ന് നൈനാൻ 


35 


3 


മകൻ 


ബിനു സാം നൈനാൻ 


31 


4 


കാശിനാഥ് , എ . 


11 


>> 


പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാ 
ക്കുന്നതിന് മുകളിൽപ്പറഞ്ഞ നാലുപേർ മാത്രമാണ് പരേതന്റെ 
നിയമാനു സത അവ കാശികളെന്ന് തെളിയിക്കുന്ന ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് പരസ്യതീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമായും 


പ്രേ തന്റെ പേരിലുള്ള വിവിധ ആവ ശ്യ ങ്ങൾ ക്ക് 
ഹാജരാക്കുന്നതിന് മുകളിൽപ്പറഞ്ഞ മൂന്നുപേരും മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് തെളിയിക്കുന്ന 
ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപ 
ഉള്ളപക്ഷം ആയത് പരസ്യതീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേ ണ്ട താ ണ് . തപാൽ 
മാർഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


കാലാ വധി 


കഴിഞ്ഞും 


ല ഭി ക്കുന്ന 


ആ ക്ഷേ പ ങ്ങ ൾ 


താലൂക്കാഫീസ് , 
മാവേലിക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


പരിഗണിക്കുന്നതല്ല . 


305 


